Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


W 
GOVERN 


KERAL 


S 


MENT OF 
त्य अपत 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


5th October 2010 
2010 ഒക്ടോബർ 5 
13th Aswina 1932 
1932 ആശ്വിനം 13 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 

- 4. 19-10 - 2010- ന് 11 മണിക്ക് ദർഘാസുകൾ തുറക്കുന്നതും 

- ഏറ്റവും കുറഞ്ഞ തുക രേഖപ്പെടുത്തിയിരിക്കുന്നയാളുടെ 
നമ്പർ ഡി. എ .എഫ്. ബി . / 351/ 2010. 2010 സെപ്റ്റംബർ 14. 

പേർക്ക് താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
- പെരിങ്ങമ്മ ല ജില്ലാ കൃഷി തോട്ടത്തിലേക്ക് മണ്ണ്, 
ജലസംരക്ഷണ പ്രവർത്തനത്തിന് ജെ . സി . ബി .യുടെ സേവനം 

- 5. താൽക്കാലികമായി ഉറപ്പിക്കുന്ന ദർഘാസുകൾ 
മണിക്കൂർ അടിസ്ഥാനത്തിൽ 180 മണിക്കൂറിലേക്ക് ലഭ്യമാക്കി 

ബഹു : പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അനുമതിക്ക് 
തരു വാൻ താൽപ്പര്യമു ളളവരിൽ നിന്നും ഫാം സൂപ്രണ്ട് 

വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

-- 6. ദർഘാസ് സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന വ്യക്തി, ഫാം 
നിബന്ധനകൾ 

ഓഫീസിൽ നിന്നുളള നിർദ്ദേശപ്രകാരമുളള അളവിലും 

സമയത്തും സ്ഥലത്തും മേൽപ്പറഞ്ഞ സാമഗ്രികൾ/ സേവനങ്ങൾ 
1. ദർഘാസ് ഫോറങ്ങൾ 400 രൂപ + വാറ്റ് നിരക്കിൽ 

എത്തിക്കേണ്ടതാണ്. 
18 - 10 - 2010 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 

- 7 . അവിചാരിതമായ കാരണങ്ങളാൽ മേൽപ്പറഞ്ഞ 

ദർഘാസ് ദിവസം അവധി വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി 
-- 2 . ദർഘാസ് സമർപ്പിക്കു ന്ന വർ നിശ്ചിത സ്ഥലത്ത് 
മേൽപ്പറഞ്ഞ സാമഗ്രികൾ/ സേവനങ്ങൾ ഓരോന്നിനും യൂണിറ്റ് 

ദിവസം ദർഘാസ് നടപടികൾ നടക്കുന്നതായിരിക്കും. 
അളവിന് ആവശ്യപ്പെടുന്ന തുക വ്യക്തമായി എഴുതിയിരിക്കണം. - 8. കൂടാതെ മറ്റ് സർക്കാർ ദർഘാസുകൾക്കുളള എല്ലാ 
3 . മുദ്രവച്ച ദർഘാ സു കൾ 19 - 10 - 2010 - ന് പകൽ 

- നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
11 മണിക്ക് മുൻപായി സൂപ ണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, 
പെരിങ്ങമ്മല എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. ഫാം സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ദർഘാസ് കവറിനുമുകളിൽ “ ജെ . സി . ബി . - ദർഘാസ് ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 
എന്നെഴുതിയിരിക്കണം. 

പെരിങ്ങമ്മല . 

സൂപ്രണ്ട്. 


ടെണ്ടർ/ ലേലപ്പരസ്യം 

4. ടെണ്ടറിൽ 100 നാളികേരത്തിന്റെ വില എത്രയെന്ന് 

അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിരിക്കണം. 
നമ്പർ എസ്. എഫ്. പി. 9(3)/ 2010 . 2010 സെപ്റ്റംബർ 8. - 

- 5. ടെണ്ടർ/ ലേലം കൊണ്ട് ആൾ മൊത്തം വിലയുടെ 
-- പുതുപ്പാടി സ്റ്റേറ്റ് സീഡ് ഫാമിൽ നിന്നും 2010 ആഗസ്റ്റിൽ മൂന്നിൽ ഒരുഭാഗം തുക ( നിരതദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾ 
വിളവെടുപ്പിൽ ലഭിച്ചതും സെപ്റ്റംബറിൽ വിളവെടുക്കുന്നതുമായ 

തന്നെ അടയ്ക്കേണ്ടതും ബാക്കി തുക ടെണ്ടർ/ ലേലം അംഗീക 
ഏകദേശം 11000 എണ്ണം നാളികേരം താഴെ കൊടുത്തിരിക്കുന്ന 

രിച്ചതായി അറിയിപ്പുകിട്ടി 7 ദിവസത്തിനകം അടച്ച് നാളികേരം 
നിബന്ധനകൾക്ക് വിധേയമായി വിൽപ്പന നടത്തുന്ന തിന് 

സ്വന്തം ചിലവിൽ ഫാമിൽ നിന്നും നീക്കംചെയ്യേണ്ടതുമാണ്. 
മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

നാളികേരം തിരഞ്ഞെടുക്കുവാൻ യാതൊരു കാരണവശാലും 

അനുവദിക്കുന്നതല്ല . 
നിബന്ധനകൾ 

- 6. ടെണ്ടർ/ ലേലം കൊണ്ടയാൾ 50 രൂപ മുദ്രപത്രത്തിൽ 

ടെണ്ടർ ഫോറത്തിന്റെ എട്ടാം പേജിൽ പറയുന്ന എഗ്രിമെന്റ് 
1. ടെണ്ടർ ഫോറം 400 രൂപ ( നികുതി പുറമേ) ഫാം 

- ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് തരേണ്ടതാണ്. 
ഓഫീസിൽ നിന്നും 22 - 10 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്ന 
താണ്. 

- 7 . സർക്കാരിന്റെ ടെണ്ടർ/ ലേല വ്യവസ്ഥ കളെല്ലാം 

തന്നെ ഇതിനും ബാധകമാണ്. ടെണ്ടർ ദിവസം പൊതു അവധി 
- 2. പൂരിപ്പിച്ച ടെണ്ടർ 1,000 രൂപ നിരതദ്രവ്യത്തോടൊപ്പം യായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി 
കൃഷിഓഫീസർ, സ്റ്റേറ്റ് സീഡ് ഫാം , പുതുപ്പാടി പി . ഒ . ദിവസം ഇതേ സമയത്തും വ്യവസ്ഥയിലും ടെണ്ടർ / ലേലം 
പെരുമ്പള്ളിഎന്ന വിലാസത്തിൽ 22- 10 -2010, 2 മണിവരെ ഫാം നടത്തുന്നതുമാണ്. 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 

8. ടെണ്ടർ മാറ്റിവയ്ക്കുന്നതിനും നിർത്തലാക്കുന്നതിനു 
3. 22-10-2010 - ന് കൃത്യം 3 മണിക്ക് ടെണ്ടർ സമർപ്പിച്ചവരെ 

മുള്ള പൂർണ്ണ അധികാരം ഫാം കൃഷി ഓഫീസറിൽ നിക്ഷിപ് 
ഉൾപ്പെടുത്തി പരസ്യലേലം നടത്തുന്നതും അതിനുശേഷം 

മായിരിക്കും. 
ടെണ്ടർ തുറക്കുന്നതും ടെണ്ടറിലോ/ ലേലത്തിലോ ഏറ്റവും 

കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ ഫാം 
കൂടിയ നിരക്ക് തൃപ്തികരമെങ്കിൽ മേലധികാരികളുടെ അംഗീകാ 

ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
രത്തിന് വിധേയമായി താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും 
മറ്റുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ നൽകുന്ന സ്റ്റേറ്റ് സീഡ് ഫാം, 
തുമാണ്. 

പുതുപ്പാടി. 

സീനിയർ കൃഷി ആഫീസർ. 


